Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


CAD 


GOVERNMENT 
OF KERALA 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7104 


KERALA GAZETTE 


PART III 


( 11 ) 


THRISSUR DISTRICT 

Thrissur Taluk 


നമ്പർ എ2-7465 2021 . 


2021 ജൂലൈ 28 . 


പരസ്യം 


( 1 ) 


നമ്പർ എ4-16300 2021 . 


2021 ആഗസ്റ്റ് 10 . 


കുന്ന പത്തു നാട് താലൂക്കിൽ കിഴക്ക മ്പലം വില്ലേജിൽ 
കിഴക്കമ്പലം കരയിൽ കോയിക്കര വീട്ടിൽ ( കെ . ജെ . ആന്റണി ) 
കോയിക്കര ജോസഫ് ആന്റണി എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ജോമോൻ ആന്റണി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 4-8-2000 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തൃശ്ശൂർ താലൂക്ക് , വെള പ്പായ വില്ലേജിൽ വെളപ്പായ 
ദേശത്ത് ആനായത്ത് പിഷാരം വീട്ടിൽ എ . പി . തങ്കം പിഷാരസ്യർ , 
w / o എം . ഗോവിന്ദപിഷാരടി എന്നവർ 9-11-2020 -ാം തിയ്യതിയിൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാ 
ണെന്ന് കാണിച്ച് ടിയാളുടെ അവകാശികൾ ഈ ഓഫീസിൽ 

ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷ പ്രകാരം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


അപേക്ഷ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ജോമോൻ ആന്റണി 


മകൻ 


68 


പേര് 


മരിച്ചവരുമായുള്ള വയസ് 


2 


ആനിമോൾ ആന്റണി 


മകൾ 


കമ 
നമ്പർ 


64 


ബന്ധം 


3 


മേരി മോൾ 


63 


1 


മകൾ 


78 


ലിറ്റി 


59 


2 


എ . പി . ഇന്ദിര 
എ . പി . വേണുഗോപാൽ 
എ . പി . രമാദേവി 


മകൻ 


73 


3 


മകൾ 


71 


4 


എ . പി . രാമചന്ദ്രൻ 


മകൻ 


69 


5 


68 


മൽ പറഞ്ഞവരാണ് പരേ തന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 12 ) 


6 


68 


>> 


7 


എ . പി . പ്രഭാവതി 

മകൾ 
എ . പി , പ്രസന്നകുമാരി 
എ . പി . രാജേഷ് 

മരണപ്പെട്ട മകൾ 
എ . പി . വത്സലയുടെ 

മകൻ 


46 


8 


എ . പി . രജിത 


മകൾ 


36 


3 


നമ്പർ എ2-8131 / 2021 . 

2021 ആഗസ്റ്റ് 11 . 
കുന്ന ആ നാട് താലൂക്കിൽ അശ മ ന്നൂർ വില്ലേജിൽ 
പുന്നയം കരയിൽ ഇലഞ്ഞിക്കമാലിൽ വീട്ടിൽ സാർവ്വഭൌമി 
എന്ന വർ മരിച്ചു പോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി 

അവ കാശ സർട്ടി ഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് 
പരേതയുടെ മകൻ സജീവ് , കെ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 30-1-2021 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണു 
ള്ളതെന്ന് അറിവായിരിക്കുന്നു . 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഒരു 


( 2 ) 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലീല , ഇ . 


ക . 


മകൾ 


69 


നമ്പർ എ4-16235 2021 . 

2021 ആഗസ്റ്റ് 10 . 
തൃശ്ശൂർ താലൂക്ക് , നടത്തറ വില്ലേജിൽ എര വിമംഗലം 
ദേശത്ത് എലുവത്തിങ്കൽ വെള്ളാംതറ വീട്ടിൽ വി . ജി . പോൾ 
S / o ജോർജ് , വി . ജെ . എന്നയാൾ 1-5-2021 -ാം തീയതിയിൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
മാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ ഓഫീസിൽ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷ പ്രകാരം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


2 


കുമാർ , കെ . 


മകൻ 


67 


3 


സജീവ് , കെ . 


57 


>> 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


മൽ പറഞ്ഞവരാണ് പരേതയുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി . 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കമ 
നമ്പർ 


ബന്ധം 


1 


ടീസ 


69 


ഭാര്യ 
മകൾ 


2 


നിഷ 


43 


3 


ഉഷ 


36 


> 


താലൂക്കാഫീസ് , 
കുന്നത്തുനാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


4 


പ്രതീഷ് പോൾ 


മകൻ 


34 


176 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7105 


നമ്പർ എ4-16288 / 2021 . 


2021 ആഗസ്റ്റ് 10 . 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗ സറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


തൃശ്ശൂർ താലൂക്ക് , ഒല്ലൂർ വില്ലേജിൽ പെരുവാംകുള ങ്ങ ര 
ദേശത്ത് കൂട്ടാലി വീട്ടിൽ ഫിലോമിന , പി . ജെ . W / o രാജു , കെ . കെ . 
എന്നവർ 2-6-2021 -ാം തീയതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു 
അ വ കാശ സർട്ടി ഫിക്കറ്റ് ആ വ ശ്യ മാ ണെന്ന് കാണിച്ച് 
ടിയാളുടെ അവ കാ ശികൾ ഈ ഓഫീസിൽ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷപ്രകാരം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ എ4-16299 / 2021 . 


2021 ആഗസ്റ്റ് 10 . 


പേര് 


മരിച്ചവരുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


രാജു , കെ . കെ . 


തൃശ്ശൂർ താലൂക്ക് , 

വിയ്യൂർ 

വില്ലേ ജിൽ 
വിയ്യൂർ ദേശത്ത് മണ്ടും പാല വീട്ടിൽ അമ്മിണി അന്തോണി 
D / o അന്തോണി എന്ന വർ 14 -1 -2011 -  ാം തീയ തിയിൽ 
മരിച്ചിട്ടു ള്ള താ കു ന്നു . ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ആവ ശ്യ മാ ണെന്ന് കാണിച്ച് ടിയാളുടെ അവകാശി ഈ 
ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
പ കാരം വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം 
നടത്തിയതിൽ താഴെ പറയുന്നയാളാണ് അവകാശി എന്ന് 
അറിവായിരിക്കുന്നു . 


59 


അപേക്ഷ 


2 


രാഗി കെ . രാജ് 


മകൾ 


33 


അ ന്വ ) ഷ ണം 


3 


റിങ്കു കെ . രാജ് 


31 


പേര് 


മരിച്ചവരുമായുള്ള 


വയസ് 


ബന്ധം 


ജോസ് 


സഹോദരൻ 


60 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 

ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ആയത് 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പം ഉള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ4-16298 | 2021 . 


2021 ആഗസ്റ്റ് 10 . 


തൃശ്ശൂർ താലൂക്ക് , അഞ്ഞൂർ വില്ലേ ജിൽ മുണ്ടൂർ 
ദേശത്ത് കുറുങ്ങാട്ടുവളപ്പിൽ വീട്ടിൽ കെ . വി , ഹംസക്കുട്ടി S / o 
കെ . വി . കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി എന്നയാൾ 27-4-2021 -ാം 
തിയ്യതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ 
ഒാഫീ സിൽ 

ബോധിപ്പിച്ചിട്ടുള്ള താ കു ന്നു . 
അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 


( 4 ) 
നമ്പർ എ4-16236 2021 . 

2021 ആഗസ്റ്റ് 10 . 
തൃശ്ശൂ ർ താലൂക്ക് , കണി മം ഗലം 

വില്ലേ ജിൽ 
കണിമംഗലം ദേശത്ത് പനക്കൽ വീട്ടിൽ ബാബു , പി . ടി . 
S / o തോമസ് എന്നയാൾ 10-10-2020 -ാം തിയ്യതിയിൽ മരിച്ചിട്ടു 
ള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് 
കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ ഓഫീസിൽ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷപ്രകാരം വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


അപക്ഷ 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബസം 


1 


നസീം ഹംസ 


ഭാര്യ 


74 


2 


സജിദ് കമ്മു 


മകൾ 


49 


3 


സബിദ് സാദിഖ് 


46 


>> 


1 


ജെയ്മോൾ ബാബു 


ഭാര്യ 


54 


4 


41 


2 


അപർണ്ണ ബാബു 


മകൾ 


24 


സഫീർ ഹംസകുട്ടി 

മകൻ 
കുറുങ്ങാട്ടുവളപ്പിൽ 

അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്ക ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടു ത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ആ യത് 


177 


7106 


KERALA GAZETTE 


[ PART III 


( 7 ) 


വില്ലേ ജിൽ 


നമ്പർ എ4-16287 { 2021 . 

2021 ആഗസ്റ്റ് 10 . 
ത്യ ശ്ശൂർ താലൂക്ക് പെരിങ്ങാവ് 
കിഴ ക്കും പാട്ടു കര ദേശത്ത് കൊല്ലുള്ളി വീട്ടിൽ 
ഗോപാലകൃഷ്ണൻ , കെ . എ . S / o അയ്യപ്പൻ എന്ന യാൾ 
11-5-2021 -ാം തീയതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശി 
കൾ ഈ ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 


നമ്പർ എ4-16234 2021 . 

2021 ആഗസ്റ്റ് 10 . 
തൃശ്ശൂർ താലൂക്ക് പെരിങ്ങാവ് 

വില്ലേ ജിൽ 
കിഴക്കും പാട്ടു കര ദേശത്ത് കുന്ന മ്പത്ത് തെക്കൂട്ട് വീട്ടിൽ 
ഇന്ദിര നാരായണൻ W / o നാരായണൻ എന്നവർ 20-1-2021 -ാം 
തിയ്യതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ മാ ണെന്ന് കാണിച്ച് ടിയാളുടെ അവകാശി കൾ 
ഈ ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകു ന്നു . 
അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


മരിച്ചവരുമായുള്ള 


വയസ് 


പേര് 


കമ 
നമ്പർ 


ബന്ധം 


ക്രമ 
നമ്പർ 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


1 


ധന്യശ്രീ , കെ . 


മകൾ 


42 


1 


വിജയലക്ഷ്മി 


ഭാര്യ 


62 


2 


ദീപി . കെ . 


36 


75 


2 


പ്രവീൺ , കെ . ജി . 


മകൻ 


43 


3 


പ്രശാന്ത് , കെ . ജി . 


39 


ആ യത് 


3 


4 


പജിത്ത് , കെ . ജി . 


36 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


9 : 


ആ യത് 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 10 ) 


നമ്പർ എ4-16226 2021 . 


2021 ആഗസ്റ്റ് 10 . 


( 8 ) 


നമ്പർ എ4-16233 2021 . 


2021 ആഗസ്റ്റ് 10 . 


തൃശ്ശൂർ താലൂക്ക് ഇഞ്ച മുടി വില്ലേ ജിൽ ഇഞ്ച മുടി 
ദേശത്ത് 

മാട ക്കാ വിൽ വീട്ടിൽ ബീന , കെ . എ സ് . 
W / o രാധാകൃഷ്ണൻ എന്ന വർ 18-7-2020 -ാം തിയ്യതിയിൽ 
മരി ച്ചി ട്ടു ള്ളതാ കു ന്നു . ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ആവശ്യമാണെന്ന് കാണിച്ച് ടിയാളുടെ അവകാശികൾ ഈ 
ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷ 
പ് കാരം വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 


അ അ ന്വ ഷ ണ 


തൃശ്ശൂ ർ താലൂക്ക് 

പടിയം 

വില്ല ജി ൽ 
അന്തിക്കാട് ദേശത്ത് എരണേഴത്ത് വീട്ടിൽ സുദീഷ് കുമാർ 
S / o എ . കെ . അ രവി ദാ ക്ഷൻ 

എന്ന യാൾ 

1-4-2021-00 
തീയതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ 
ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
പ കാരം വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 


പേര് 


മരിച്ചവരുമായുള്ള 


വയസ് 


അപേക്ഷ 


കമ് 
നമ്പർ 


ബന്ധം 


അ ന്വ ഷ ണം 


1 


രാധാകൃഷ്ണൻ , എം . യു . 


ഭർത്താവ് 


61 


2 


രജീഷ് 


മകൻ 


28 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


പങ്കജാക്ഷി , എം . എൻ . 


മാതാവ് 


76 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിന് ആർക്കെ ങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം ആ യത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


2 


സ്വപ് , കെ . വി . 


ഭാര്യ 


52 


3 


ഗോപിക സുദീഷ്കുമാർ 


മകൾ 


26 


4 


ഇ . എസ് . ഗീതിക 


21 


( 11 ) 


നമ്പർ എ4-16296 2021 . 


2021 ആഗസ്റ്റ് 10 . 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 

ആ യത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


തൃശ്ശൂർ താലൂക്ക് ഒല്ലൂക്കര വില്ലേജിൽ കാള ത്തോട് 
ദേശത്ത് 

തോപ്പുപറമ്പിൽ വീട്ടിൽ ടി . വി . ഹരിഹരൻ 
S / o വേലായുധൻ എന്ന യാൾ 18-6-2021 -ാം തിയ്യതി യിൽ 
മരി ച്ചി ട്ടു ള്ള താ കു ന്നു . ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
ആവ ശ്യ മാ ണെന്ന് കാണിച്ച് ടിയാന്റെ അ വ കാ ശി കൾ 


178 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7107 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ഈ ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകു ന്നു . 
അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 
കമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


1 


വി . കെ . ജോളി 


ഭാര്യ 


51 


2 


ആന്റണി സാൻജൊ 


മകൻ 


19 


3 


ജോസഫ് ജോൺ 


15 


97 


1 


കാർത്തിക , എൻ . 


ഭാര്യ 


48 


2 


ശ്രീവിഷ്ണു , ടി . എച്ച് . 


മകൻ 


27 


മൈനറായ കുട്ടിയുടെ രക്ഷിതാവ് വി . കെ . ജോളി 
ആ കു ന്നു . അപ് കാരം ഒരു അവ കാശ സർട്ടിഫിക്കറ്റ് 
കൊടു ക്കുന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ 
സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിന് ആർ ക്കെ ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ആ യത് 


( 14 ) 


( 12 ) 


No. A4-16307 / 2021 . 


9th August 2021 . 

. 


നമ്പർ എ4-16292 2021 . 


2021 ആഗസ്റ്റ് 10 , 


തൃശ്ശൂർ താലൂക്ക് നടത്തറ വില്ലേജിൽ പൂച്ചെട്ടി ദേശത്ത് 
വേണ്ണാരത്തിൽ വീട്ടിൽ നരേന്ദ്രൻ , വി , കെ , S / o കൃഷ്ണൻ 
എന്നയാൾ 22-3-2021 -ാം തിയ്യതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ 
അവകാശികൾ ഈ ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താകുന്നു . അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ താഴെ പറയുന്ന വ രാ ണ് 
അവകാശികൾ എന്ന് അറിവായിരിക്കുന്നു . 
കമ് പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


Notice is hereby given to all to whom it may 
concern that Anilkumar , N. S / o Malathy , N. 
Kozhappattil ( H ) , H.No.32 , Sreyas Nagar , Ollukkara Village , 
Thrissur Taluk , Thrissur District , Kerala State has filed 
an application before this Office for a legal heirship 
certificate in respect of the legal heirs of his Mother 
Malathi , N. D / o Krishnan Nair , Kozhappattil House , House 
No. 32 , Sreyas Nagar , Ollukkara P.O. , Ollukkara Village , 
Thrissur Taluk , Thrissur District , Kerala , India who 
expired on 10-6-2021 . Enquiry conducted through the 
Village Officer , Ollukkara has revealed that the 
undermentioned are the legal heirs of late Malathi , N. 


അന്വഷണം 


1 


പീത രാജു നരേന്ദ്രൻ 


ഭാര്യ 


56 


2 


അനിഷ് നരേന്ദ്രൻ 


മകൾ 


30 


SCHEDULE 


3 


അതുൽ കൃഷ്ണ 


മകൻ 


26 


SI . 
No. 


Name of the 
legal heirs 


Relationship with the Age 

deceased 


ആ യത് 


1 


Daughter 


53 


Vasantha 
Sukumaran Nair 


അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിന് ആർ കെ ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജ രാ കേ ണ്ട താ ണ് . 

കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


2 


Sunitha Nagaloor 


51 


23 


3 


Anilkumar , N. 


Son 


48 


( 13 ) 


നമ്പർ എ4-16228 2021 . 

2021 ആഗസ്റ്റ് 10 . 
തൃശ്ശൂർ താലൂക്ക് കിള്ളന്നൂർ വില്ലേജിൽ മുളകുന്നത്ത്കാവ് 
ദേശത്ത് 

അരേ ശ രിൽ , ഹ സ് നം . 145 , KSHB , 
ജോൺ , എ . എ . S / o എ . ജെ . ആന്റണി എന്ന യാൾ 
12-2-2021 -ാം തിയ്യതിയിൽ മരിച്ചിട്ടുള്ളതാകുന്നു . ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് കാണിച്ച് ടിയാന്റെ അവകാശികൾ 
ഈ ഓഫീസിൽ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകു ന്നു . 
അപേക്ഷപ്രകാരം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികൾ എന്ന് 
അറിവായിരിക്കുന്നു . 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receiving the claim . Objections , if any against the 
issuance of the said certificate should be filed in person 
before the undermentioned within 30 days from the date 
of publication of this notice in the Kerala Government 
Gazette . Belated application and those sent by post will 
not be considered . 


Taluk Office , 
Thrissur . 


( Sd . ) 
Tahsildar . 


Gaz . No. 351202 1 / DTP ( CLR ) . 


179 


7108 


KERALA GAZETTE 


[ PART III 


തിരുത്തൽ പരസ്യം 


( 2 ) 


നമ്പർ എ 4 967 2021 . 


2021 ആഗസ്റ്റ് 3 . 


താലൂക്ക് , 


20-4-2021 - ലെ കേരള ഗസറ്റ് നം .16 , വാല്യം 10 , പാർട്ട് III 
കമ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാ ഗ ത്തിൽ 
പേജ് നമ്പർ 2126 - ലെ പരസ്യത്തിൽ അവകാശികളുടെ പട്ടിക 
യിൽ 


ബ 


കമ നം . 2 


റോസി 


മാതാവ് 


73 വയസ്സ് 
51 വയസ്സ് 


അപക്ഷ 


നമ്പർ എ5-5966 2021 . 

2021 ആഗസ്റ്റ് 10 . 
ചാവക്കാട് 

ഇരി ങ്ങപം വില്ലേജിൽ 
ഇരി അ പു റത്ത് വീട്ടിൽ കുഞ്ഞുണ്ണി 

മകൻ 
പര മ ശ ര ൻ , 

ക . എന്ന യാൾ 

12 - 10 -2 018 -ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . പരേ തന്റെ പേരിൽ സഹ ക ര ണ 
ബാങ്കിലുള്ള 50,000 രൂപ പിൻവലിക്കു 

ന്ന തി നായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് ടിയാന്റെ 
അവകാശികൾ ഈ ഓഫീസിൽ 

ഒരു 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ പ്പെ ടു ത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലമായ തെളിവുകൾ 
സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കമ നം . 3 


റെജീന 


സഹോദരി 


കമ നം . 4 


സെബി പോൾ 


സഹോദരൻ 


50 വയസ്സ് 


കമ നം . 5 സാബു പോൾ 

സഹോദരൻ 44 വയസ്സ് 
എന്നിവരെ കൂടി ഉൾപ്പെടുത്തി തിരുത്തി വായിക്കേണ്ട 
താണ് . 


താലൂക്കാഫീസ് , 
തൃശ്ശൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


ക്രമ 
നമ്പർ 


മരിച്ചയാളുമായുള്ള വയസ് 


ബസ്ഥാ 


1 


ഭാര്യ 


51 


Chavakkad Taluk 


2 


മകൾ 


28 


രേണുക പരമേശ്വരൻ 
ധനശീ , ഇ . പി . 
ധന്യശ്രീ , ഇ . പി . 
ഭവ്യശ്രീ , ഇ , പി , 


പരസ്യം 


3 


25 


>> 


( 1 ) 


4 


18 


അന്വഷണം 


താഴ 


നമ്പർ എ5-5892 12021 . 

2021 ആഗസ്റ്റ് 10 . 
ചാവക്കാട് താലൂക്ക് , പുന്ന യൂർക്കുളം വില്ലേ ജിൽ 
പുൽപ യിൽ വീട്ടിൽ കങ്കാടി യിൽ കുഞ്ഞു മോൻ എന്ന 
മുഹമ്മദ് ഭാര്യ പുൽപ്രയിൽ നബീസു എന്നവർ 15-3-2000 - ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ഹൈവേ അതോറിറ്റി ഓഫീസിൽ 
ഹാജ രാ ക്കു ന്ന തി നായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് ടിയാളുടെ അവകാശികൾ ഈ 
ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
അപേക്ഷപ് കാരം 

നടത്തിയതിൽ 
പറ യുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗ സറ്റിൽ പ്രസി ദ്ധ പ്പെ ടുത്തി 30 ദി വ സ ത്തി നകം ഈ 
ഓഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
ക്രമ പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ആമിന 

മരണപ്പെട്ട ഭർത്താവിന്റെ 

രണ്ടാം ഭാര്യ 
ആയിശാബി 

മകൾ 
ബൽക്കീസ് 

മരണപ്പെട്ട ഭർത്താവിന്റെ 
മൊയ്തുണ്ണി രണ്ടാം ഭാര്യയിലെ മകൾ 
അബൂബക്കർ 

മകൻ 
ഫാറൂഖ് കങ്കാടിയിൽ 
ഫാത്തിമ ബക്കർ 

മകൾ 
ഉസ്മാൻ , പി . കെ . 

മകൻ 
അലി മുഹമ്മദ് 
ഫസിയ , കെ . എം . 

മകൾ 


( 3 ) 
നമ്പർ എ5-5967 / 2021 . 

2021 ആഗസ്റ്റ് 10 . 
ചാവക്കാട് താലൂക്ക് , ഗുരുവായൂർ വില്ലേജിൽ 
പാലാ മ ര ത്തിൽ വീട്ടിൽ പി . ആർ . മോഹൻദാസ് ഭാര്യ 
ദുർഗ്ഗാദേവി , ടി . എന്നവർ 10-6-2021 - ൽ മരിച്ചിട്ടുള്ളതാകുന്നു . 
പരേതയുടെ സർവ്വീസ് ആനുകൂല്യങ്ങൾ ലഭിക്കു ന്ന തിന് 
ടഷറിയിൽ ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് ടിയാളുടെ അവകാശികൾ ഈ 
ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 
അപേക്ഷപ്രകാരം അ ന്വഷണം നടത്തിയതിൽ താഴ 
പറ യുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 
അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പസി ദ്ധ പ്പെ ടു ത്തി 

ദിവ സ ത്തി നകം 
ഈ ഓഫീസിൽ രേഖാമൂലമായ തെളിവുകൾ സഹിതം നേരിട്ട് 
ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗമായും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
കമ പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 
മോഹൻദാസ് , പി . ആർ . ഭർത്താവ് 

66 
സിമി , പി . എം . 

മകൾ 
രാഹുൽ , പി . എം . 

മകൻ 

30 


30 


1 


73 


ബന്ധം 


1 


2 


71 


2 


36 


3 


55 


3 


4 


52 


5 


50 


. 


9 


6 


46 


7 


44 


( 4 ) 
നമ്പർ എ5-1984 / 2021 . 

2021 ആഗസ്റ്റ് 10 . 
ചാവക്കാട് താലൂക്ക് , വാടാ ന പള്ളി വില്ലേജിൽ 
ചേർക്കര തണ്ട യാൻ വീട്ടിൽ സി . കെ . കുമാരൻ മകൻ 
സി . മു ര ളീ ധ രൻ എന്ന യാൾ 

30-7 - 2017 -ൽ 
മരിച്ചിട്ടുള്ളതാകുന്നു . ഹൈവേ അതോറിറ്റി ഓഫീസിൽ 


. 


8 


42 


3 3 


> > 


ക . 


9 


33 


3 


Digitally signed by Salim A 
Date : 2021.09.30 16:32:45 
+ 05'30 ' 


180 


| Salim A 59 


